Government of Kerala 
കേരള സർക്കാർ 

2009 


Reg . No. 02 ). MMIÓ 
KL / TV (N )/ 12 /2009 -2011 


PA 


V 
GOVERNA 


AS 
O 


VMENT OF 


ODOCO 
OF KER 


NERALA 


त्यापन 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


26th May 2009 
2009 GO / 26 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LIV 
Veljo 54 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


5th Jyaishta 1931 
1931 62jna1oo 5 


PART III 


Education Department 


RE - TENDER / AUCTION NOTICE 


No. B1/1275 /05 /(D2 Auction ). 


25th April 2009. 


Sealed tenders are invited for auction of trees that 
have fallen down, likely to fall down and certain branches 
of trees that belongs to the Government Polytechnic 
College , Kannur. The tenders should be sealed and write 
the Tender No. “ B1/ 1275 /05 (D2 Auction ) Auction of trees 
regarding ” on the cover . 


Rs. 40 ( Rupees fourty only ) as postal charges. No other 
way will be there to accept as the cost of tender form . 
Sale of tender forms will be closed on 10 -6 - 2009 at 1 p .m . 
No tender will be accepted thereafter in any 
circumstances. 

Those who have submitted tenders along with 
crossed DD for Rs. 500 (Rupees five hundred only ) as 
Earnest Money Deposit (EMD) in the name of Principal, 
GPTC , Kannur can participate in the auction at 11 a.m . 
before opening the tender. The rate obtained through 
auction will be compared with the tender rate and the 
highest rate will be fixed . The bidder should pay 5 % of 
the total amount as security deposit , on the day itself . 

Bidder should pay the total amount on the day itself 
and remove the wood within two week from the date of 
auction , without causing any damage to the property of 
the Institution . If the wood is not removed within the 
stipulated time period , the losses incurred will be 
recovered from the party . 

The wood can be checked on all working days. 

Decision of the Principal, regarding Tender/Auction 
will be last and final. 


Last date and time of receipt of tenders — 10 -6 - 2009 , 


3 p .m . 


Date and time of opening the tenders — 11 -6 - 2009, 
12 noon . 


Tender form can be obtained from the Office of the 
Govt. Polytechnic College , Kannur by hand for Rs. 450 
( Rupees four hundred and fifty only) including tax or by 
way of money order with an additional charge of 


Gaz . No . 21/2009/DTP (Education ) . 


KERALA GAZETTE 


[PART III 


കണ്ണൂർ ഗവ . പോളിടെക്നിക് കോളേജ് കോമ്പൗണ്ടിൽ 
അപകടകരമായ നിലയിൽ നി ൽക്കുന്നതും മുറിഞ്ഞുവീണതുമായ 
മര ങ്ങളും ചില മര ങ്ങ ളുടെ ശാഖകളും തൽസ്ഥിതിയിൽ 
പരസ്യമായി ലേലം ചെയ്യുന്നതിന് മുദ്രവെച്ച ടെണ്ടറുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . കവറിനു മുകളിൽ ടെണ്ടർ നമ്പർ 
ബി1 - 1275 - 05 ( ഡി2 - ലേലം) മരങ്ങളുടെ ലേലം സംബന്ധിച്ച് 
എന്നെഴുതിയിരിക്കണം. 


ലേലം കൊണ്ടയാൾ ലേല ത്തുക മുഴു വനും അന്നേ 
- ദിവസംതന്നെ അടച്ച് ലേലത്തീയതി മുതൽ രണ്ടാഴ്ചക്കകം 
സ്വന്തം ചെലവിൽ സ്ഥാപനത്തിനോ, സ്ഥാപനത്തിന്റെ വസ്ത 
വകകൾക്കോ യാതൊരുവിധ കേടുപാടും വരുത്താതെ മരങ്ങൾ 
മുറിച്ചുമാറ്റി നീക്കം ചെയ്യേണ്ടതാണ്. നിശ്ചിത സമയത്തിനകം 
നീക്കം ചെയ്യാ ത്ത പക്ഷം ഉണ്ടാ കാ വുന്ന നഷ്ടം ലേലം 
കൊണ്ടയാളിൽനിന്നും ഈടാക്കുന്നതാണ്. 


ടെണ്ടർ സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 
10 - 6 - 2009, 3 മണി. 


ലേലം ചെയ്യുന്ന മരങ്ങൾ പ്രവർത്തി ദിവസങ്ങളിൽ നേരിട്ട് 
വന്ന് പരിശോധിക്കാവുന്നതാണ്. ടെണ്ടർ/ ലേലം സംബന്ധിച്ച് 
പ്രിൻസിപ്പാളിന്റെ തീരുമാനം അന്തിമമായിരിക്കും. 


ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും 11- 6 - 2009, 
12 മണി. 


- മരങ്ങളുടെ വിവരം 


കമ 


ഇനം 


- ലഭിക്കാവുന്ന തടി 
ക്യൂ . മീ ./ വിറക് മെ .ടൺ 


നമ്പർ 


മെയ് ഫ്ളവർ 


3 .542 


മഴമരം 


0 . 010 


1.018 


വട്ട 
വാക 


1.659 


4. 580 


- ടെണ്ടർ ഫോറം ഒന്നിന് ടാക്സ് ഉൾപ്പെടെ രൂപ 450 (രൂപ 
നാനൂറ്റിയമ്പത്) പ്രകാരം കണ്ണൂർ ഗവ . പോളിടെക്നിക് കോളേജ് 
ഓഫീസിൽ നിന്നും നേരിട്ടും പ്രിൻസിപ്പാളിന്റെ മേൽവിലാസത്തി 
ലുള്ള മണിഓർഡർ മുഖാ ന്തിരവും വാങ്ങാ വു ന്ന താ ണ് . 
മണിഓർഡർ മുഖാന്തിരം ടെണ്ടർ ഫാറത്തിന് ആവശ്യപ്പെടുന്നവർ 
പോസ്റ്റൽ ചാർജ് രൂപ 40 (നാൽപത് രൂപ) കൂടി ഉൾക്കൊള്ളി 
ക്കേണ്ടതാണ്. മറ്റ് യാതൊരുവിധത്തിലും ഫോറത്തിന്റെ വില 
സ്വീകരിക്കുന്നതല്ല. ഫോറം വിതരണം 10 -6-2009 - ന് 1 മണിക്ക് 
അവസാനിക്കുന്നതായിരിക്കും. വൈകി കിട്ടുന്ന ടെണ്ടറുകൾ 
യാതൊരു കാരണ വശാലും പരിഗണിക്കു ന്നതല്ല . ടെണ്ടർ 
സമർപ്പിക്കുന്നവർ രൂപ 500 (അഞ്ഞൂറു രൂപ) പ്രിൻസിപ്പാൾ, 
ജി. പി. ടി. സി., കണ്ണൂർ എന്ന പേരിലെടുത്ത ക്രോസ്ചെയ്ത ഡി. ഡി. 
നിരതദ്രവ്യമായി ടെണ്ടറിനോടൊന്നിച്ച് സമർപ്പിക്കേണ്ടതാണ്. 
ടെണ്ടർ സമർപ്പിച്ചവർക്ക് ടെണ്ടർ തുറക്കുന്നതിനുമുമ്പ് രാവിലെ 
11 മണിക്ക് നടത്തുന്ന ലേലത്തിൽപങ്കെടു ക്കാ വു ന്ന താണ്. 
ലേല സംഖ്യയും ടെണ്ടറുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 
സംഖ്യയും ഒത്തുനോക്കി ഉയർന്ന തുകയ്ക്ക് ലേലം സ്ഥിരപ്പെ 
ടുത്തുന്നതാണ്. ടെണ്ടർ ലേലം കൊണ്ടയാൾ പ്രസ്തുത ദിവസം 
ലേല തുകയുടെ 5 ശതമാനം സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി 
അടയ്ക്കേണ്ടതാണ്. 


അക്കേഷ്യ 
പൂമരം 
ആകെ ലഭിക്കാവുന്ന വിറക് 


0 .814 


18 മെ .ടൺ 


- ടി വസ്തുക്കൾക്ക് നിശ്ചയിച്ചിട്ടുള്ള ഏറ്റവും കുറഞ്ഞ 
തുക 54 ,003 രൂപ ( അമ്പത്തിനാലായിരത്തിമൂന്ന് രൂപ മാത്രം). 


Govt. Polytechnic College, 
Kannur. 


| ( Sd.) 
Principal. 


7th APRIL. 2009] 


EDUCATION DEPARTMENT 


